O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14457 


Revenue Department 


30th November 2021 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 12110/21 


17-11-2021 


അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സന്തോഷ് കുമാർ രാഹുൽ നിവാസ് , 
കരുവാറ്റ , പെരിങ്ങനാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ സുധ.എം , രാഹുൽ നിവാസ് , 
കരുവാറ്റ , പെരിങ്ങനാട് , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-07-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പിതാവ് ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കമ്മ 


മാതാവ് 


73 


2 


സുധ.എം 


ഭാര്യ 


53 


3 


രാഹുൽ സന്തോഷ് 


മകൻ 


ജി പി യ 


22 


4 


ആര്യ സന്തോഷ് 


| മകൾ 


18 


നമ്പർ : സി 2 12007/21 


17-11-2021 


അപേക്ഷ 


അടൂർ താലൂക്കിൽ കൂരമ്പല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബി . ശ്യാമളാദേവി , ശ്രീതിലകം 
തോപ്പിൽ , കുരമ്പാല എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് , ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കൂരമ്പല വില്ലേജിൽ പരേതയുടെ മകൾ ശ്രീലക്ഷ്മി.എസ് , ശ്രീതിലകം തോപ്പിൽ , കുരമ്പാല , ബോധിപ്പിച്ച 

കൂരമ്പല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 21-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശ്രീലക്ഷ്മി.എസ് 


| മകൾ 


48 


നമ്പർ : സി 2 12449/21 


17-11-2021 


അടൂർ താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സോമരാജൻ പാലവിള 
വടക്കേതിൽ , പഴകുളം പടിഞ്ഞാറ് , പള്ളിക്കൽ എന്നയാളുടെ അവകാശികൾക്ക് മരണാനന്തര ആനുകൂല്യങ്ങൾ കൈപറ്റുന്നതിന് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14458 


KERALA GAZETTE 


Part III 


ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിക്കൽ വില്ലേജിൽ പരേതൻറെ മാതാവ് 
ശാരദ , പാലവിള വടക്കേതിൽ , പഴകുളം പടിഞ്ഞാറ് , പള്ളിക്കൽ , ബോധിപ്പിച്ച അപേക്ഷ പള്ളിക്കൽ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-04-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻ അവിവാഹിതനായി മരണപ്പെട്ടിട്ടുള്ളതും പിതാവ് ജീവിച്ചിരിപ്പില്ലാത്തതുമാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശാരദ 


മാതാവ് 


76 


നമ്പർ : സി 2 1239621 


17-11-2021 


അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശോഭന . റ്റി , പുത്തൻവിള താഴെതിൽ , ഏറത്ത 
എന്നയാളുടെ അവകാശികൾക്ക് ആശ്രിതനിയമനം , മരണാനന്തര ആനുകൂല്യങ്ങൾ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏറത്ത് വില്ലേജിൽ പരേതയുടെ മകൾ വിഷ്ണുപ്രിയ . എസ് , പുത്തൻവിള 
താഴെതിൽ , ഏറത്ത് , ബോധിപ്പിച്ച അപേക്ഷ ഏറത്ത് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പിതാവ് മരണപ്പെട്ടു പോയിട്ടുള്ളതും മാതാവ് 
ജീവിച്ചിരിപ്പുള്ളതും ആണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സോമൻ.പി 


ഭർത്താവ് 


48 


2 


വിശാഖ് . എസ് 


| മകൻ 


28 


3 


മകൻ 


27 


| വിഷ.എസ് 
വിഷ്ണുപ്രിയ.എസ് 


4 


| മകൾ 


25 


നമ്പർ : സി 2 1112021 


17-11-2021 


അടൂർ താലൂക്കിൽ ഏനാദിമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സന്തോഷ് എം.ബി സന്തോഷ് ഭവൻ 
, മങ്ങാട് , ഏനാദിമംഗലം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏനാദിമംഗലം വില്ലേജിൽ പരേതൻറെ മകൾ സ്നേഹ.എസ് , സന്തോഷ് ഭവൻ , 
മങ്ങാട് , ഏനാദിമംഗലം , ബോധിപ്പിച്ച അപേക്ഷ ഏനാദിമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പിതാവ് ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14459 


Revenue Department 


30th November 2021 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലേഖാ.ജി 


ഭാര്യ 


44 


2 


മകൾ 


22 


സാന്ദ്ര.എസ് 
| സ്നേഹ.എസ് 


3 


മകൾ 


20 


4 


പൊന്നമ്മ 


മാതാവ് 


75 


നമ്പർ : സി 2 1272821 


17-11-2021 


ബ 


അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജൻ കോശി മറ്റത്തിൽ രാജ് 
ഭവൻ , ഇ.വി.നഗർ -1 , കരുവാറ്റ , പെരിങ്ങനാട് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് , ആർ.റ്റി . ഒ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ പരേതൻറെ മകൻ ലിജോ രാജ് , 
മറ്റത്തിൽ രാജ് ഭവൻ , ഇ.വി.നഗർ -1 , കരുവാറ്റ , പെരിങ്ങനാട് , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 

. 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലില്ലി രാജൻ 


ഭാര്യ 


58 


2 


ലിജോ രാജ് 


| മകൻ 


36 


3 


ഷിജോ രാജ് 


മകൻ 


33 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14460 


KERALA GAZETTE 


Part III 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 12327/21 


18-11-2021 


അടൂർ താലൂക്കിൽ ഏനാദിമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിജയകുമാർ എൻ.സി ചാങ്ങേത്ത 
പുത്തൻവീട് , പൂതങ്കര , ഏനാദിമംഗലം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏനാദിമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ ഉഷാകുമാരി , 
ചാങ്ങേത്ത് പുത്തൻവീട് , പൂതങ്കര , ഏനാദിമംഗലം , ബോധിപ്പിച്ച അപേക്ഷ ഏനാദിമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 

. 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഉഷാകുമാരി 


ഭാര്യ 


49 


2 


ഐശ്വര്യ വിജയകുമാർ 


മകൾ 


20 


നമ്പർ : സി 2 7935/21 


19-11-2021 


അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണൻനായർ.കെ 
ആനന്ദപ്പിള്ളിൽ , മണ്ണടി കാലായ്ക്കു പടിഞ്ഞാറ് , കടമ്പനാട് എന്നയാളുടെ അവകാശികൾക്ക് മരണാനന്തര ആനുകുല്യങ്ങൾ 
കൈപ്പറ്റുന്നതിന് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടമ്പനാട് വില്ലേജിൽ 
പരേതൻറെ ഭാര്യ സരസ്വതിയമ്മ . ജെ , ആനന്ദപ്പിള്ളിൽ , മണ്ണടി കാലായ്ക്കു പടിഞ്ഞാറ് , കടമ്പനാട് , ബോധിപ്പിച്ച അപേക്ഷ 
കടമ്പനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 06-02-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


82 


2 


സരസ്വതിയമ്മ.ജെ 
| ലളിതാംബിക.എസ് . 
ലേഖാകുമാരി 


മകൾ 


62 


3 


മകൾ 


50 


4 


ശ്രീകല . ജി 


47 


മകന്റെ ഭാര്യ 
| പൗത്രി 


5 


ദേവികാ മഹേഷ് 


20 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14461 


Revenue Department 


30th November 2021 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 13176/21 


19-11-2021 


അടൂർ താലൂക്കിൽ 

അങ്ങാടിക്കൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചു പോയ പ്രസാദ് . ആർ 
ശാന്തിനികേതനം , അങ്ങാടിക്കൽ തെക്കേക്കര , അങ്ങാടിക്കൽ എന്നയാളുടെ അവകാശികൾക്ക് ആർ.റ്റി.ഓ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അങ്ങാടിക്കൽ വില്ലേജിൽ 

അങ്ങാടിക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ജയശ്രീ.കെ , 
ശാന്തിനികേതനം , അങ്ങാടിക്കൽ തെക്കേക്കര , അങ്ങാടിക്കൽ , ബോധിപ്പിച്ച അപേക്ഷ അങ്ങാടിക്കൽ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 

. 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ജയശ്രീ.കെ 


ഭാര്യ 


53 


2 


വന്ദന.പി.ജെ 


മകൾ 


25 


നമ്പർ : സി 2 13179/21 


19-11-2021 


അടൂർ താലൂക്കിൽ അങ്ങാടിക്കൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രസാദ്കുമാർ.എസ് , മറ്റപ്പള്ളിൽ 
ചരുവിൽ , അങ്ങാടിക്കൽ തെക്കേക്കര , അങ്ങാടിക്കൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അങ്ങാടിക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ നിഷ.എസ് . , 
മറ്റപ്പള്ളിൽ ചരുവിൽ , അങ്ങാടിക്കൽ തെക്കേക്കര , അങ്ങാടിക്കൽ , ബോധിപ്പിച്ച അപേക്ഷ അങ്ങാടിക്കൽ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-04-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


നിഷ.എസ് 


ഭാര്യ 


38 


2 


| ആവണി പ്രസാദ് 


മകൾ 


11 


3 


| ആരവ് . പി 


മകൻ 


5 


4 


ചന്ദ്രമതി 


മാതാവ് 


66 


നമ്പർ : സി 2 2955 ( A } { 19 


19-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14462 


KERALA GAZETTE 


Part III 


അടൂർ താലൂക്കിൽ തുമ്പമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം . ഒ . കോശി മഠത്തിൽ ലവ് 
ലാൻഡ് , തുമ്പമൺ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തുമ്പമൺ വില്ലേജിൽ പരേതൻറെ മകൻ തോമസ് എം കോശി , മഠത്തിൽ ലവ് 
ലാൻഡ് , ഇടപ്പള്ളി സൌത്ത് , കണയന്നൂർ താലൂക്ക് കൊച്ചി , ബോധിപ്പിച്ച അപേക്ഷ തുമ്പമൺ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-06-2015 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


66 


| സൂസൻ വർഗ്ഗീസ് 
| എലിസബത്ത് ചെറിയാൻ 


2 


മകൾ 


64 


3 


| കോശി ഉമ്മൻ 


മകൻ 


62 


4 


| തോമസ് എം കോശി 


മകൻ 


59 


5 


ബിജു എം കോശി 


മകൻ 


51 


നമ്പർ : സി 2 2955 ( B ) 19 


19-11-2021 


അടൂർ താലൂക്കിൽ തുമ്പമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ എ തങ്കമ്മ മഠത്തിൽ ലവ് 
ലാൻഡ് , തുമ്പമൺ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ തോമസ് എം കോശി , മഠത്തിൽ ലവ് ലാൻഡ് , ഇടപ്പള്ളി 
സൌത്ത് , കണയന്നൂർ താലൂക്ക് , കൊച്ചി , ബോധിപ്പിച്ച അപേക്ഷ തുമ്പമൺ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-03-2015 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


66 


സൂസൻ വർഗ്ഗീസ് 
എലിസബത്ത് ചെറിയാൻ 


2 


| മകൾ 


64 


3 


| കോശി ഉമ്മൻ 


മകൻ 


62 


4 


മകൻ 


59 


തോമസ് എം കോശി 
ബിജു എം കോശി 


5 


| മകൻ 


51 


നമ്പർ : സി 2 12795/21 


20-11-2021 


അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചെല്ലമ്മ കോളനി നമ്പർ 6 , തുവയൂർ 
തെക്ക് , കടമ്പനാട് എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14463 


Revenue Department 


30th November 2021 


അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടമ്പനാട് വില്ലേജിൽ 

കടമ്പനാട് വില്ലേജിൽ പരേതയുടെ മകൻ സന്തോഷ്കുമാർ . ബി , കോളനി നമ്പർ 6 , 
തുവയൂർ തെക്ക് , കടമ്പനാട് , ബോധിപ്പിച്ച അപേക്ഷ കടമ്പനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-11-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭർത്താവും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കു ന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മകൻ 


48 


സന്തോഷമാർ.ബി 
സുനിതാകുമാരി 


2 


മകൾ 


42 


3 


സി.സി 


മകൾ 


40 


നമ്പർ : സി 2 12993/21 


20-11-2021 


അ 


0 


അനന്തരാവകാശ 


അടൂർ താലൂക്കിൽ ഏഴംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ.വി നമ്പ്യാതിരി ഗീതാഭവൻ , ഏഴംകുള 
ം എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ഏഴംകുളം വില്ലേജിൽ മകൻ വി.രഘുനാഥ് , ഗീതാഭവൻ , ഏഴംകുളം , ബോധിപ്പിച്ച അപേക്ഷ ഏഴംകുളം 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 27-08-2021 -ൽ മരണപ്പെട്ടതായും നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വി.രഘുനാഥ് 


മകൻ 


61 


2 


| വി.രാജീവ് 


മകൻ 


59 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14464 


KERALA GAZETTE 


Part III 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 13246/21 


23-11-2021 


അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്നമ്മ സാമുവേൽ വി.സി.എസ് 
ഭവൻ , തുവയൂർ തെക്ക് , കടമ്പനാട് എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടമ്പനാട് വില്ലേജിൽ പരേതയുടെ മകൻ ജോൺ സാമുവൽ , 
വി.സി.എസ് ഭവൻ , തുവയൂർ തെക്ക് , കടമ്പനാട് , ബോധിപ്പിച്ച അപേക്ഷ കടമ്പനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ജോൺ സാമുവൽ 


മകൻ 


56 


2 


റെയ്ച്ചൽ മാത 


മകൾ 


51 


നമ്പർ : സി 2 11106 ( A ) 121 


20-11-2021 


അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജപ്പൻ കെ . ക 
തുണ്ടിത്തറയിൽ , മുണ്ടപ്പള്ളി , പെരിങ്ങനാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ മകൻ റ്റി.ആർ.സുരേഷ്കുമാർ , 
തുണ്ടിത്തറയിൽ മുണ്ടപ്പള്ളി , പെരിങ്ങനാട് , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-08-2020 -ൽ മരണപ്പെട്ടതായും 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭാര്യയും 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റ്റി.ആർ.സുരേഷ്ടമാർ 


| മകൻ 


49 


2 


റീനാ അജിത്ത് 


മകൾ 


38 


നമ്പർ : സി 2 11106 ( B ) / 21 


20-11-2021 


അടൂർ താലൂക്കിൽ 


പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 


എൻ . സരോജിന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14465 


Revenue Department 


30th November 2021 


1 തുണ്ടിത്തറയിൽ , മുണ്ടപ്പള്ളി , പെരിങ്ങനാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ 

പരേതയുടെ മകൻ 
റ്റി.ആർ.സുരേഷ്കുമാർ , തുണ്ടിത്തറയിൽ , മുണ്ടപ്പള്ളി പെരിങ്ങനാട് , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-03-2020 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ ഭർത്താവും മക്കളും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റ്റി.ആർ.സുരേഷ്ടമാർ 


മകൻ 


49 


2 


റീനാ അജിത്ത് 


| മകൾ 


38 


നമ്പർ : സി 2 12878/21 


20-11-2021 


അടൂർ താലൂക്കിൽ കൂരമ്പല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചു പോയ കെ . എൻ . രവീന്ദ്രനാഥ കുറുപ്പ് 
ഗംഗോത്രി , കുരമ്പാല എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കൂരമ്പല വില്ലേജിൽ പരേതൻറെ ഭാര്യ എസ്.ബി.ലത , ഗംഗോത്രി , കുരമ്പാല , ബോധിപ്പിച്ച അപേക്ഷ 
കൂരമ്പല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 10-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| എസ്.ബി.ലത 


ഭാര്യ 


58 


2 


( മാള എൽ 


മകൾ 


36 


3 


മനു.ആർ 


| മകൻ 


32 


നമ്പർ : സി 2 12699/21 


20-11-2021 


അടൂർ 


അവകാശ 


താലൂക്കിൽ ഏഴംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മനോജ് ജോൺ 
ഇഞ്ചക്കലോടിൽ , നെടുമൺ , ഏഴംകുളം എന്നയാളുടെ അവകാശികൾക്ക് ആർ.റ്റി.ഒ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏഴംകുളം വില്ലേജിൽ പരേതൻറെ ഭാര്യ റെയ്ച്ചൽ തോമസ് , 
ഇഞ്ചക്കാടിൽ , നെടുമൺ , ഏഴംകുളം , ബോധിപ്പിച്ച അപേക്ഷ ഏഴംകുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-02-2019 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മൈനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14466 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


46 


2 


| റെയ്ച്ചൽ തോമസ് 
| ഗ്ലോറിയ മനോജ് 
| പ്രെയ്സി മനോജ് 


മകൾ 


17 


3 


മകൾ 


13 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14467 


Revenue Department 


30th November 2021 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 1166621 


20-11-2021 


അടൂർ താലൂക്കിൽ കുരമ്പല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആർ ചന്ദ്രശേഖരകുറുപ്പ് പാലമുറ്റത്ത് 
തെക്കേതിൽ , കുരമ്പാല തെക്ക് പി . ഓ , കുരമ്പാല എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുരമ്പല വില്ലേജിൽ പരേതൻറെ മകൻ അനിൽകുമാർ.സി , 
പാലമുറ്റത്ത് തെക്കേതിൽ , കുരമ്പാല തെക്ക് പി.ഓ , കുരമ്പാല , ബോധിപ്പിച്ച അപേക്ഷ കൂരമ്പല വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


53 


അനിൽകുമാർ.സി 
സുശീലാകുമാരി പി.ആർ 


2 


മകൾ 


55 


നമ്പർ : സി 2 9377/21 


20-11-2021 


അ 


അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സ്വർണ്ണമ്മ വേണുവിലാസം , പുതുശ്ശേരിഭാഗം , 
ഏറത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ഏറത്ത് വില്ലേജിൽ പരേതയുടെ മകൻ ജി.വേണുഗോപാലൻ , വേണുവിലാസം , പുതുശ്ശേരിഭാഗം , ഏറത്ത് , 
ബോധിപ്പിച്ച അപേക്ഷ ഏറത്ത് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-04-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശശികല.ജി 


മകൾ 


51 


2 


വേണുഗോപാലൻ.ജി 


| മകൻ 


49 


3 


| ഗോപാലകൃഷ്ണൻ 


ഭർത്താവ് 


70 


നമ്പർ : സി 2 12545/21 


20-11-2021 


അടൂർ താലൂക്കിൽ 


അടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉത്തമൻ പനംതുണ്ടിൽ , പറക്കോട് , അടൂർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14468 


KERALA GAZETTE 


Part III 


എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അടൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ സുമംഗല , പനംതുണ്ടിൽ , പറക്കോട് , അടൂർ , ബോധിപ്പിച്ച അപേക്ഷ അടൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21 
09-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുമംഗല 


ഭാര്യ 


61 


2 


മകൻ 


38 


സുജിത് 
ശ്രീജിത് . പി.എൻ 


3 


| മകൻ 


36 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14469 


Revenue Department 


30th November 2021 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 13175/21 


17-11-2021 


അപേക് 


അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ.കെ. ഗോപാലൻനായർ 
ഗോകുലം , കൊടുമൺ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കൊടുമൺ വില്ലേജിൽ 

കൊടുമൺ വില്ലേജിൽ പരേതൻറെ ഭാര്യ വൽസലകുമാരി.ബി , ഗോകുലം , കൊടുമൺ , ബോധിപ്പിച്ച 
കൊടുമൺ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 14-05-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| വൽസലകുമാരി.ബി 


ഭാര്യ 


65 


2 


മകൻ 


43 


രാജേഷ്കുമാർ നായർ 
സ്മിത റെജികുമാർ നായർ 


3 


മകൾ 


40 


4 


ദീപാ നായർ 


| മകൾ 


38 


നമ്പർ : സി 2 1261421 


17-11-2021 


അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജമ്മ . കെ.സി ആ ാതിര , 
ഇടത്തിട്ട , കൊടുമൺ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടുമൺ വില്ലേജിൽ പരേതയുടെ മകൻ ശരത് മോഹൻ , 
ആതിര , ഇടത്തിട്ട , കൊടുമൺ , ബോധിപ്പിച്ച അപേക്ഷ കൊടുമൺ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ഭർത്താവും മാതാപിതാക്കളും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശരത് മോഹൻ 


മകൻ 


42 


2 


അരുൺ മോഹൻ 


മകൻ 


38 


നമ്പർ : സി 2 12542/21 


17-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14470 


KERALA GAZETTE 


Part III 


അടൂർ താലൂക്കിൽ കൂരമ്പല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചിന്നമ്മ സാമുവൽ ഷിബു നിവാസ് , പറന്തൽ 
പി . ഒ , കുരമ്പാല എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൂരമ്പല വില്ലേജിൽ പരേതയുടെ മകൻ സാജൻ സാമുവൽ , കുറ്റിക്കാട്ടിൽ 
ഹിൽവ്യൂ.കുരമ്പാല , ബോധിപ്പിച്ച അപേക്ഷ കൂരമ്പല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-03-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സാംസൺ കോശി 


| മകൻ 


57 


2 


ശാന്തി മാമ്മൻ 


| മകൾ 


55 


3 


മകൻ 


IS I 


52 


സാജൻ സാമുവൽ 
ലിനി സാമുവൽ 


4 . 


മകൾ 


46 


നമ്പർ : സി 2 12546/21 


17-11-2021 


താലൂക്കിൽ 


അടൂർ 

ഏനാദിമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജചന്ദ്രൻ . എ 
ൻ പുത്തൻപുരയിൽ , മാരൂർമുറി , പുതുവൽഏനാദിമംഗലം എന്നയാളുടെ അവകാശികൾക്ക് ആർ.റ്റി . ഒ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏനാദിമംഗലം വില്ലേജിൽ 

ഏനാദിമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ ശോഭാ 
രാജൻ , പുത്തൻപുരയിൽ , മാരൂർമുറി , പുതുവൽഏനാദിമംഗലം , ബോധിപ്പിച്ച അപേക്ഷ ഏനാദിമംഗലം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-10-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 

ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശോഭാ രാജൻ 


ഭാര്യ 


52 


2 


| ആനന്ദ് രാജൻ 


മകൻ 


21 


നമ്പർ : സി 2 13245/21 


22-11-2021 


അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സോമനാഥവാര്യർ.റ്റി.കെ സ്മിതാ ഭവൻ 
മണ്ണടി , കടമ്പനാട് എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടമ്പനാട് വില്ലേജിൽ 

കടമ്പനാട് വില്ലേജിൽ പരേതൻറെ മകൻ സരിത.പി , സ്മിതാ 
ഭവൻ , മണ്ണടി , കടമ്പനാട് , ബോധിപ്പിച്ച അപേക്ഷ കടമ്പനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-08-2021 -ൽ മര 

രണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ ഭാര്യയും 
മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14471 


Revenue Department 


30th November 2021 


ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സ്മിത.പി 


മകൾ 


42 


2 


സരിത.പി 


മകൾ 


40 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:51:01 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


